O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part IV 


Miscellaneous Notifications 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


1 


കേരള സംസ്ഥാന വഖ്ഫ് ബോർഡ് 


വസ്തു വാങ്ങൽ വിജ്ഞാപനം 


[ 1995 - ലെ വഖഫ് ആക്ട് 53 -ാം വകുപ്പ് , കേരള സ്റ്റേറ്റ് വഖ്ഫ് റൂൾസ് 2019 , 

ചട്ടം 80 ( 2 ) എന്നിവ പ്രകാരം പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. A9-1594 / 2021 - KKD . 


2021 ഒക്ടോബർ 4 . 


കേരള സംസ്ഥാന വഖ്ഫ് ബോർഡിൽ 893 ആർ.എ. നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴിക്കോട് 
ജില്ല , കോഴിക്കോട് താലൂക്ക് ജെ . ഡി.ടി. ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റിക്ക് വേണ്ടി കക്കോടി സ .. 
ആഫീസിലെ 16021 2017 നമ്പർ ആധാര പ്രകാരം Amia Builders and Developers Pvt . Ltd. എന്ന 
സംഘത്തിനവകാശപ്പെട്ട റി . സ 71 / 3 - ൽ 34.33 ആർ , 62 / 2 - ൽ 2 ആർ , 62 / 3 - ൽ 2 ആർ , 62 / 5 - ൽ 2.96 ആർ 
( ആകെ 41.29 ആർ ) വസ്ത്രവും കക്കോടി സ . റ , ആഫീസിലെ 2015 { 2016 നമ്പർ ആധാര പ്രകാരം 
Neoscape Builders and Developers Pvt . Ltd. ന് അവകാശപ്പെട്ട റി . സ . 62 / 33 - ൽ 69.135 ആർ , 71 / 16 - ൽ 
69,135 ആർ ( ആകെ 138.271 ആർ ) വസ്ത്രവും വിലയ്ക്ക് വാങ്ങുന്നതിനായി മേൽ വഖ്ഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് . 

മേൽ വസ്തു വാങ്ങുന്നതിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പ ങ്ങ ളോ അഭി പാ യ ങ്ങ ളോ ഉണ്ടെ ങ്കിൽ ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ 
പ്രസി ദ്ധ പ്പെടുത്തി 14 ദിവസങ്ങൾക്കകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ , കേരള സംസ്ഥാന 
വഖ്ഫ് ബോർഡ് , വി . ഐ . പി . റോഡ് , കലൂർ , കൊച്ചി -682 017 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും 
യാതൊരു കാര ണ വ ശാലും പരിഗണിക്കു ന്ന ത ല്ലെ ന്നുള്ള വിവരം ബന്ധ പ്പെട്ട എല്ലാ വ രെയും 
അറിയിച്ചുകൊള്ളുന്നു . 


ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ 
കാര്യാലയം , കൊച്ചി . 


( ഒപ്പ് ) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part IV 


KERALA FINANCIAL CORPORATION 
Head Office : Vellayambalam , Thiruvananthapuram - 695033 
( Incorporated under the State Financial Corporations Act 1951 ) 

NOTIFICATION 


KFC / HR / 09 / 2021-22 


Thiruvananthapuram , 23rd September 2021 


" In exercise of powers conferred by Section 48 of the State Financial Corporations Act 
1951 , the Board of Kerala Financial Corporation ( KFC ) , after consultation with Small 
Industries Development Bank of India ( SIDBI ) vide letter No.IFV : No.10903 / KFC dated 
02.08.2021 and with the previous sanction of the State Government vide letter 
No.1056373 / PU - A1 / 126 / 2018 / Fin dated 25.06.2021 has added a new paragraph in the 
Kerala Financial Corporation Staff Regulations 1966 , wef . 23.09.2021 , with respect to 
Conversion Promotion Policy ' ( Category change from Stenographer / Typist / Peon to 
Assistant cadre ) , as hereunder : 


" 9C . Conversion Promotion Policy ( Category change ) . Lower categories of 
employees like Stenographer / Typist / Peon will be eligible for conversion to Assistant 
cadre as per the following provisions : 


Qualification 


Minimum eligible service 


category of 

employees 
Typist / 
Stenograph 


Percenta 

ge 
quota 


20 % 


er 


4 years of aggregate service B. Com from a recognized 
in Typist / Stenographer cadre University with 60 % 

60 % or 
and completed probation above marks in aggregate 
4 years of aggregate service B. Com from a recognized 
in peon cadre and completed University with 60 % 
probation 

above marks in aggregate 


Peon cadre 


or 


5 % 


In case , the Degree is from Universities outside Kerala , an equivalency certificate from 
any of the Universities from Kerala has to be produced . Under any circumstances , the 
quota reserved for category change shall not exceed 25 % of the cadre strength . In the 
absence of qualified hands for appointment by conversion , such vacancies shall be filled 
up by direct recruitment through KPSC . 


The conversion promotion ( Category change ) shall be allowed only after Assistant posts 
have been advised by KPSC and no anticipatory conversion shall be allowed . The 
seniority of converted employees will be fixed at 4th , 8th , 12th , 16th , 20th positions in a 
block of 20 Assistants . 4th , 8th , 12th , 16th positions will be for Typist / Stenographer cadre 
employees and 20th position will be for peon cadre employees " . 


} 


} 


} 


} 


( Sd ) 
Sanjay Kaul IAS 
Chairman and Managing Director 
Kerala Financial Corporation 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


3 


വിൽപ്പത് വിചാരണ വിജ്ഞാപനം 


നമ്പർ എം . - 1-2305 / 2021 . 


2021 സെപ്റ്റംബർ 24 . 


2021 സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ അഞ്ചൽ 
വില്ലേജിൽ തഴമേൽ മുറിയിൽ അനിതാ മന്ദിരത്തിൽ ജാനകി മകൾ മീനാക്ഷി 31-5-2021 - ൽ ഒപ്പിട്ടു വെച്ചിട്ടുള്ള 
ഒരു വിൽപ്പതം രജിസ്റ്റർ ചെയ്തു കിട്ടുന്നതിലേക്കായി ടി വിൽപ്പത്രത്തിലെ അവകാശ കക്ഷിയായ കൊല്ലം 
ജില്ലയിൽ പുനലൂർ താലൂക്കിൽ അഞ്ചൽ വില്ലേജിൽ തഴമേൽ മുറിയിൽ അനിതാമന്ദിരത്തിൽ ലക്ഷ്മണൻ 
മകൻ ബാബു ടി വിൽപ്പത്രം ഈ ആഫീസിൽ ഹാജരാക്കി ടി വിൽപ്പത്ര കർത്താവ് മരിച്ചുപോയിട്ടുള്ളതായി 
മൊഴി തന്നിട്ടുള്ളതും ഈ ആഫീസിൽ മൂന്നാം പുസ്തകത്തിൽ പി 1 / 2021 നമ്പരായി സ്വീകരിച്ചിട്ടുള്ളതും 
ആകുന്നു . ടി വിൽപ്പതം സംബന്ധിച്ച വിചാരണ 2021 നവംബർ മാസം 16 -ാം തീയതി പകൽ 11 മണിക്ക് ഈ 
ആഫീസിൽ വച്ചു നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ടി വിൽപ്പത്രം രജിസ്ട്രർ ചെയ്യുന്നതിൽ 
ആർക്കെങ്കിലും തർക്കമോ ആക്ഷേപമോ ഉള്ളപക്ഷം വിചാരണ ദിവസം പകൽ 11 മണിക്കു മുമ്പായി ഈ 
ആഫീസിൽ ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളോ തർക്കങ്ങളോ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


സബ് രജിസ്ട്രാറുടെ കാര്യാലയം , 
അഞ്ചൽ . 


( ഒപ്പ് ) 
സബ് രജിസ്ട്രാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4:12:37 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


